





കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ്യം 
ചര്‍ച്ചയ്ക്കുള്ള കുറിലുകള്‍ 






















പ്‌ 
ജം 
ക 


കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 





കം മൂന്നു ദശകങ്ങളില്‍ കേരളത്തെ സംബന്ധിച്ച വികസന ചര്‍ച്ചക 
ളില്‍ ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്‌. 1976-ല്‍ പ്രസി 
ദ്ധീകരിച്ച കേരളത്തിന്റെ സമ്പത്ത്‌, 1987ല്‍ പുറത്തുവന്ന ഭകരളം ണ്ണും മനുഷ്യനും, 
എട്ടാം പദ്ധതി ചര്‍ച്ചകള്‍ക്കൊരാമുഖം തുടര്‍ന്ന്‌ അധികാരവിദകേന്ദ്രീകരണത്തെയും 
വികസനത്തെയും സംബന്ധിച്ച നിരവധി ലഘുദലഖകളും ലേഖനങ്ങളും തൂടങ്ങി 
യവ പരിഷത്തിന്റെ നിലപാടുകള്‍ വിശദീകരിച്ചു. ഈ രംഗത്തുള്ള പരിഷത്തിന്റെ 
പ്രാഭയാഗിക പ്രവര്‍ത്തനങ്ങളില്‍ പെടുന്നവയാണ്‌ വാഴയൂര്‍ സര്‍വേ, (നാഠശാസ്ത്ര 
സമിതികള്‍, വികസന ജാഥകള്‍ മുതലായവ. ട്‌ 


ഇവയിലൂടെ രൂപട്കെട്ടുവന്ന പ്രിഷത്തിന്റെ വികസന പരിപ്രേക്ഷ്യം താഴെ പഠ 
യൂന്ന വിധത്തില്‍ സംഗ്രഹിക്കാം. ആധുനിക കേരള സമൂഹത്തിന്റേയും സമ്പദ്വ്യൃ 
വസ്ഥയുടെയും രൂപീകരണത്തിന്‌ അടിത്തറ പാകിയത്‌ ഇരമൂപതാം നൂറ്റാണ്ടില്‍ 
വളര്‍ന്നുവന്ന സാമൂഹ്യ പരിഷ്ക്കരണ പ്രസ്ഥാനങ്ങളായിരുന്നു. സാമൂഹ്യ പരിഷ്ക 
രണ പ്രസ്ഥാനങ്ങള്‍ ജാതിദേദങ്ങള്‍ക്കും നാടുവാഴിത്ത സംസ്‌കാരത്തിനും ഏതി 
രായി പോരാടുകയും പുതിയ സമൂഹത്തിന്‌ ആശയപരമായ അടിത്തറയിടുകയറും 
ചെയ്തു. കൊളോണിയല്‍ വിരുദ്ധ പോരാട്ടങ്ങളും ദേശീയ പ്രസ്ഥാനവും പൂതി 
കേരള സങ്കല്‍പത്തിനു രൂപം നല്‍കി. ദേശീയ പ്രസ്ഥാനത്തോടൊഷം വളര്‍ന്നു 
വന്ന കര്‍ഷകരുടെയും കര്‍ഷകത്തൊഴിലാളികളുടെയും മറ്റു തൊഴിലാളികളുടെയും 
പോരാട്ടങ്ങള്‍ പരമ്പരാഗത ജനി വ്യവസ്ഥയ്ക്ക്‌ അന്ത്യം കുറിച്ചു. ഭകരളത്തിന്റെ 
ജളുനാധിപത്യവല്‍ക്കരണത്തിനു വഴിയൊരുക്കി. 


പ്ടുതിയ കേരള സമൂഹത്തിന്‌ നിരവധി സവിശേഷതകളുണ്ട്‌. ജവീവിതഗുണസൂ 
ചികകളില്‍ കേരളം വികസിതരാഷ്ട്രങ്ങളോടു സമാനമായ നിലവാരം പ്രുലര്‍ത്തി. 
സാക്ഷരത, വിദ്യാഭ്യാസ സഴകര്യങ്ങള്‍, ആരരാഗ്യപരിരക്ഷ, ജനനനിരക്ക്‌. ശിശൂമര 


യം 


യല 


പം ര്‍, 


ണനിരക്ക്‌ മുതലായവയിലെല്ലാം ഈ സാമ്ൃത പ്രകടമായിരുന്നു. ജനസംഖ്യയുടെ 
നിരക്ക്‌ വന്‍തോതില്‍ കൂറഞ്ഞു. വിദ്യാദ്യാസസാകര്യങ്ങളും ആദരാഗ്യസാകര്യങ്ങ 
ളുമില്ലാത്ത ഗ്രാമങ്ങള്‍ വളരെ കുറവാണ്‌. 


ഇതിനനുസരിച്ച്‌ പ്രതിശീര്‍ഷ വരൂമാനമുയര്‍ന്നില്ല. വരൂമാനത്തിലധികം ചെല 
വാക്കുന്ന പ്രവണതയും വളര്‍ന്നുവന്നു. ജീവിത നിലവാരത്തിന്റെ വളര്‍ച്ചയ്ക്ക്‌ സമാ 
ന്തരമായി ഉല്‍പാദനരംഗത്ത്‌ വളര്‍ച്ചയൂണ്ടായില്ല. കേരളത്തില്‍ വ്യാപകമായിരുന്ന 
കാര്‍ഷികാനുബന്ധ വ്യവസായങ്ങള്‍ (അസംഘടിത മഖല) തകര്‍ന്നുതൂടങ്ങി. 
അതിനനുസരിച്ച്‌ ആധുനിക വ്യവസായ മഖല വളര്‍ന്നുവന്നില്ല. കാര്‍ഷിക മേഖല 
മുരടിച്ചു. ഭക്ഷ്യവിഭകളുടെ ഉല്‍പാദനപ്രദേശം കുറയുകയും നാണ്യവിളകള്‍ വ്യാപി ” 
ക്കുകയും ചെയ്തു. വ്ൃവസായങ്ങള്‍ക്കാവശ്യമായ അടിസ്ഥാനഘടകങ്ങള്‍ (ഈര്‍ജും, 
അസംസ്കൃതവസ്തുക്കള്‍) വളര്‍ന്നുവന്നില്ല. ഇതിന്റെ ഫലമായി ഭക്ഷ്യവിളകളും വ്യാവ 
സായികോല്‍പന്നങ്ങളും ഉള്‍ക്പെടെ വലിയൊരു ഭാഗം വസ്തുക്കള്‍ പുറത്തുനിന്ന്‌ 
ഇറക്കൂമതി ചെയ്യേണ്ടിവന്നു. വന്‍തോതിലുള്ള ഇറക്കുമതിയുടെ ഫലമായി കേരള 
ത്തിലെ ധനസമ്പത്ത്‌ വന്‍തോതില്‍ പുറഭത്തക്കു പോയിത്തുടങ്ങി. മെച്ചപ്പെട്ട സാഹ 
ചര്യങ്ങള്‍ (കുറഞ്ഞ കൂലിക്കുള്ള അധ്വാനം, അസംസ്‌കൃത വസ്തുക്കള്‍, വിപണി?) 
തേടി കേരളത്തിലെ വ്യവസായികളും ഒറ്റു സംസ്ഥാനങ്ങലിലേക്കു കുടിയേറി. 


അടിസ്ഥാന ഉല്‍പാദന മേഖലകളിലെ മുരടിഷു മൂലം തൊഴില്‍ സാധ്യതകള്‍ 
കുറഞ്ഞു. തൊഴിലില്ലായ്മ വര്‍ധിച്ചുവന്നു. തൊഴിലില്ലാത്തവരുടെ ഘടനയിലും 
വൃത്യാസംവന്നു. മുന്‍കാലങ്ങളില്‍ പ്രാഥമിക വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കാത്തവരാ 
യിരുന്നു തൊഴിലില്ലാത്തവരില്‍ ഭൂരിപക്ഷമെങ്കില്‍ ഇഭഷ്ാള്‍ തൊഴിലില്ലാത്തവരില്‍ 
ഭൂരിപക്ഷവും എസ്‌.എസ്‌.എല്‍.സി. പ്ൂര്‍ത്തിയാക്കുന്നവരാണ്‌. ഇവര്‍ കൃഷിപോ 
ലുള്ള കായികാധ്വാനമുള്ള തൊഴിലുകള്‍ ചെയ്യാന്‍ തയ്യാറല്ല. സര്‍വീസ്‌ മേഖല 
വന്‍തോതില്‍ വികസിച്ചുവെങ്കിലും അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്തവര്‍ക്കെല്ലൂാം 
തൊഴില്‍ നല്‍കാന്‍ അതിനു സാധിച്ചില്ല. നല്ലൊരു ശതമാനം ഗള്‍ഫ്‌ നാടുകളി 
ഭലക്കും മറ്റു രാജ്യങ്ങളിലേക്കും തൊഴില്‍ തേടി യാത്രയായി. 


ആരോഗ്യ സംവിധാനം വന്‍തോതില്‍ ശക്തിചചെട്ടെങ്കിലും ഭരാഗാതദൂരത വലിയ 
പ്രശ്‌നമായി തുടരുന്നൂ. മലമ്പനിപോലുള്ള പകര്‍ച്ചവ്യാധികള്‍ വീണ്ടും പ്രത്ൃക്ഷക്കെട്ടു. 
ഒരുവശത്ത്‌ ഹൃദ്രോഗം, പ്രമേഹം മുതലായ 'വദരണ്യരോഗങ്ങള്‍' വര്‍ധിക്കുമ്പോള്‍ 
മറുവശത്ത്‌ പാരിസ്ഥിതികവും ദാരിദ്ധ്ാധിഷ്ഠിതവുമായ രോഗങ്ങളും വളരുകയാണ്‌. 
കുടിവെള്ളം, പാര്‍ച്ചിടം മുതലായ അടിസ്ഥാനാവശ്യങ്ങള്‍ക്കുപോലും പ്രതിസന്ധി 
അനുഭവച്ചെടുന്നു. 

അടിസ്ഥാനദമേഖലകളുടെ മുരടിഷും തകര്‍ച്ചയും അടിസ്ഥാനാവശ്യങ്ങള്‍ക്കു 
പോലും ടനരിടുന്ന പ്രശ്‌നങ്ങളും ജനങ്ങളുടെ ജ്വീവിത നിലവാരത്തില്‍ മാറ്റം വരു 
ത്തിയിട്ടില്ല. ഗള്‍ഫ്‌, മറ്റു പുറംനാടുകള്‍ മുതലായവയില്‍നിന്നു ലഭിക്കുന്ന പണം 
ജനങ്ങളുടെ ശരാശരി ജീവിതച്ചെലവ്‌ വര്‍ധിചിച്ചിരിക്കുന്നു. ഇത്തരത്തില്‍ ഒഴുകുന്ന 


കരുത്തിന്റെ വികമ്പന പരിപ്രേക്ഷ്യം -ചരി. ച(ന7ക്യുള്ള കുുറിഷ്‌ 


പണം ഉല്‍പാദനാവശ്യങ്ങള്‍ക്കുവേണ്ടിയല്ല, ഉപഭോഗാവശ്യങ്ങള്‍ക്കുവേണ്ടിയാണ്‌ ഉപ 
ഒയാഗിക്കച്ചെടുന്നത്‌. ഇതിന്റെ ഫലമായി കേരളം അതിബൃഹത്തായ ഒരു കമ്പോള 
മായി രൂപാന്തരക്കെട്ടിരിക്കുകയാണ്‌. കച്ചവടക്കാരും ഇടനിലക്കാരും (റെപ്രസഭ്ററ്റി 
വദുമാര്‍, ബ്രോക്കര്‍മാര്‍, ഫൈനാന്‍സിങ്‌ വ്യവസായികള്‍ മുതലായവര്‍) നിയന്ത്രി 
ക്കുന്ന ഒരൂ സമ്പദ്ഘടനയാണ്‌ ഇഷോള്‍ നിലവിലുള്ളത്‌. 


ഒരു അഗ്നിപര്‍വതത്തിന്റെ മുകളിലെന്നപോലെയാണ്‌ കേരളത്തിന്റെ സമ്പദ്വ്യ 
വസ്ഥ നിലനില്‍ക്കുന്നതെന്ന്‌ പരിഷത്‌ വിലയിരുത്തി. കേരളത്തിന്റെ അടിസ്ഥാന 
_ മേഖലകളിലെ ദൌര്‍ബല്യങ്ങള്‍ പരിശണിക്കക്ടാതിരിക്കുഭമ്പാള്‍, ഗള്‍ഫ്‌ പണം 
പോലുള്ള താങ്ങുകള്‍ ജജ്ലാതാകുകയും ഗവണ്ടെണ്ട്‌ ധനസഹായസാധസ്യതരകള്‍ കുറ 
യൂകയും ചെയ്യുമ്പോള്‍ ഈ സസമ്പത്വ്യവസ്ഥ ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന്‌ 
പ്രിഷത്‌ ചദൂണ്ടിക്കാണിച്ചു. ഇതില്‍നിന്ന്‌ രക്ഷച്ചടൊന്‍ അടിയന്തിരമായി പ്രയത്നി 
ഭക്കണ്ടതുണ്ട്‌. ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങള്‍ പരിഷത്‌ നിര്‍ഭദശിച്ചു. 


- പാരിസ്ഥിതികമായി സന്തുലിതമായ വികസന പ്രക്രിയ സൃഷ്ടിക്കുക. നമ്മുടെ 
വിദവസമ്പത്ത്‌ (പ്രകൃതിവിഭവങ്ങള്‍, മനുഷ്യനിര്‍മിതമായ വിഭവങ്ങള്‍, ൭നുഷ്യസമ്പത്ത്‌;) 
സംരക്ഷിക്കുകയും വികസികിക്കുകയും അതിനനുസരിച്ച്‌ വികസനത്തിന്‌ ലഭ്യമായ 
സാധ്യതകള്‍ മുഴുവന്‍ പ്രദയാജുനച്ചെ്ടുത്തുകയും ചെയ്യുക. 


- വികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങള്‍ (ര്‍ജും, ഗതാശതം, സ്ഥലം, ജലം) 
സന്തൂലിതമായ രീതിയില്‍ വളര്‍ത്തുകയും ഉപദയാഗിക്കുകയും ചെയ്യുക. 


- അടിസ്ഥാന ഭമഖലകളിലെ മാന്ദ്യം ഇല്ലാതാക്കുകയും ഉല്‍പാദനക്ഷമത വർധി 
ഷിക്കാനുള്ള ശ്രമങ്ങള്‍ അടിയന്തിരമായി കൈക്കൊള്ളുകയും ചെയ്യുക. അതില്‍ 
കൃഷി, കാര്‍ഷികാനുബന്ധ തൊഴിലുകള്‍ എന്നിവയിലുള്ള ഉല്‍പാദനവര്‍ധനയ്ക്ക്‌* 
മുന്‍ഗണന നല്‍കുക. 

- കേരളത്തില്‍ ഇന്നുവന്നുകൊണ്ടിരിക്കുന്ന ധനവിഭവങ്ങള്‍ ഉല്‍പാദനരംഗത്ത്‌ 
വിനിയോഗിക്കാനുള്ള ശ്രമങ്ങള്‍ നടത്തുക. 


- കേന്ദ്ര ഗവണ്ടെന്റില്‍ നിന്ന്‌ ആനുപാതികമായ സാമ്പത്തിക വിഹിതം ലഭി 
ക്കാനായി ശ്രമങ്ങള്‍ നടത്തുകയും അവ വ്യവസായാവശ്യങ്ങള്‍ക്കായി പ്രഭയാജന 
കെടുത്തുകയും ചെയ്യുക. 

- കേരളത്തിലെ മനുഷ്യശക്തിയുടെ വൈജ്ഞാനികതലവും സാഭങ്കതികവൈ 
ദഗ്ധ്യവും വളര്‍ത്തുകയും അവരുടെ കഴിവുകളെ സൃഷ്ടിപരമായ അധ്വാനരമൂപ 
ങ്ങള്‍ക്കായി പ്രയോജനട്ക്ടെത്തുകയും ചെയ്യുക. ൽ 

- മനുഷ്ൃയശക്തിയെ പ്രദയാജനട്ക്ടെത്തുന്നതിനും ഉല്‍പാദനക്ഷമത വര്‍ധിചി 
ക്കുന്നതിനും അടിസ്ഥാനാവശ്യങ്ങള്‍ (കൂടിവെള്ളം, പാര്‍ചിടം, ഈര്‍ജും) ഉറു വരൂ 
ത്തൂന്നതിനൂമായി പ്രാദേശികവും ജനാധിപത്യപരവുമായ വികസനരമൂപങ്ങള്‍ സൃഷ്ടി 
ക്കുക. 


കേരത്തിന്റെ വികസന പരിപ്്രേകല്യം -ചരിച്ചയ്‌കാുള്ള കുറിഷ്‌ 


ഈ നിര്‍ദശങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായചര്‍ച്ച ഭകേരളത്തിലുയര്‍ന്നു 
വന്നു, പരിസ്ഥിതി സന്തുലിതമായ വികസനത്തെയും അടിസ്ഥാനമദഖലകളുടെ 
വളര്‍ച്ചദയയും സംബന്ധിച്ച പരിഷത്തിന്റെ നിര്‍ഭദശങ്ങള്‍ വികസനം സംബന്ധിച്ച്‌ 
അധീശ ആശയങ്ങളെ ചോദ്യംചെയ്തു. ബൃഹദ്പദ്ധതികളിലും വന്‍വ്യവസായങ്ങ 
ളിലൂം ഈന്നണമെന്ന ആശയദായിരദന്നു കേരളത്തിലെ സമൂഹ- രാഷ്ട്രീയ നേതാ 
കള്‍ക്കിടയില്‍ അന്നുണ്ടായിരുന്നത്‌. ഈ വാദത്തിന്റെ പ്രാദയാഗിക സാധ്യകള്‍ 
കുറവായതുകൊണ്ട്‌ അതിന്റെ തീക്ഷ്ണതയും ജനങ്ങള്‍ക്കിടയിലറുണ്ടായിരുന്ന പിന്തു 
ണയും കുറഞ്ഞുവന്നു. 

ഇതിനിടെ പരിഷത്തിന്റെ നിര്‍ഭദശങ്ങളെ ആധാരമാക്കി പ്രാദയാഗികമാതൃകകള്‍ 
സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യം പ്രകടമായി. പ്രാദയാഗിക മാതൃകകളില്ലാതെ സൈദ്ധാ 
ന്തികതലത്തില്‍ മാത്രം ജനങ്ങളുടെ ഇടയില്‍ അഭിപ്രായ സമന്വയം സൃഷ്ടിക്കാനാ 
വില്ല. മനുഷ്യശക്തിവികാസത്തിന്റെ ആല്യപടിയായിരുന്നു കേരളത്തിന്റെ സാക്ഷര 
താപ്രസ്ഥാനം. അതിനെത്തുടര്‍ന്ന്‌ പഞ്ചായത്ത്‌ തലത്തില്‍ റിസോഴ്‌സ്‌ മാഷിങ്ങി 
നൂവണ്ടിയുള്ള വിപുലമായ ഭപ്രാജക്ടിന്‌ രൂപം നല്‍കുകയും 25 പഞ്ചായത്തുക 
ളില്‍ മാഷിങ്‌ നടക്കുകയും ചെയ്തു. മാഷിങ്ങിനെ ആധാരമാക്കി കണ്ണൂര്‍ ജില്ലയിലെ 
കല്യാശ്ശേരി പഞ്ചായത്ത്‌ കേന്ദ്രീകരിച്ച്‌ ഒരു സദഗ്ര വികസനാസൂത്രണത്തിനുള്ള 
മാതൃകയ്ക്ക്‌ തൂടക്കം കുറിച്ചു. 

ജനപങ്കാളിത്തത്തോടെയുള്ള വികസനത്തില്‍ ഇഷോള്‍ നടന്നു വരുന്ന ജുനകീ 
യാസൂത്രണ പ്രസ്ഥാനത്തിന്‌ വമ്പിച്ച സംഭാവനകള്‍ നല്‍കാന്‍ കഴിയുന്നുണ്ട്‌. മാന 
വശക്തി വികാസം, അടിസ്ഥാനാവശ്യങ്ങള്‍ നിറവേറ്റല്‍, അടിസ്ഥാന മേഖലകളുടെ 
വികാസം, പരിസ്ഥിതി സന്തുലിതവും ജനാധിപത്യപരവുമായ വികസനം മുതലായി 
നാം പറഞ്ഞുപാന്ന കാര്യങ്ങളെല്ലാം ഇന്ന്‌ ജനകീയാസൂത്രണപ്രസ്ഥാനത്തിന്റെ 
ഭാഗമായി പരീക്ഷിക്കച്ചെടുകയാണ്‌. ജനകീയാസൂത്രണത്തിന്‌ കൂറവുകളില്ല എന്നല്ല 
പറഞ്ഞുവരുന്നത്‌; ഈ കുറവുകള്‍ പരിഹരിക്കാനുള്ള ജനാധിപത്യപരമായ രീതി 
വികസിചിച്ചെടുക്കാന്‍ ജനകീയാസൂത്രണപ്രസ്ഥാനത്തിന്‌ കഴിയുമെന്നതാണ്‌. 


പുതിയ പ്രശ്നങ്ങള്‍; വെല്ലുവിളികള്‍ 


കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച്‌ പരിഷത്ത്‌ നടത്തിയ നിരീക്ഷണങ്ങള്‍ ശരി 
യാണെന്ന്‌ തെളിയിക്കുന്നവയാണ്‌ അടൂത്ത കാലത്തുണ്ടായ ദാറ്റങ്ങള്‍. ഗള്‍ഫ്‌ പണം 
കൊണ്ടുണ്ടായ 'കൂതിച്ചുചാട്ടം' സ്ഥായിയല്ലെന്നു തെളിയിക്കക്കെട്ടിരിക്കുകയാണ്‌. ഭൂമി 
ഇടപാടുകള്‍, കെട്ടിട നിര്‍മാണം, (്രിയവിക്രയം മുതലായ വൃവഹാരദമേഖലകളിലെല്ലാം 
ഠാന്ദ്യം അനൂഭവട്കെടുകയാണ്‌. ഗള്‍ഫ്‌ 'കുതിച്ചുചാട്ട'ത്തില്‍ മുതല്‍മുടക്കി കടം കേറി 
മുങ്ങിയ ജനവിഭാഗം കേരളത്തിലുണ്ട്‌. ഉല്‍പാദനരംഗത്ത്‌ കാര്യമായ പുരോഗതി 
ഉണ്ടായിട്ടില്ല. ഭക്ഷ്യവിളകളില്‍ അല്‍പം പുരോഗതി ഉണ്ടെന്ന സൂചനകള്‍ ഉണ്ട്‌. ഭക്ഷ്യ 
വിള പ്രദേശങ്ങള്‍ അതിവേഗം നാണ്യവിളകളായി മാരൂന്നുവെങ്കിലും അവിടെയും 


കേരത്തിന്റെ വികസന പരിളപ്രകല്യം -ചരിച്ച്യ്‌'കു്ുള്ള ക്ുുറിഷ്‌ 


സ്ഥിതി ആശാവഹമല്ല. ഉദാരവല്‍ക്കരണ നയങ്ങളുടെ ഫലഠായി നാണ്യവിളകള്‍ക്കും 
അവയെ ആധാരമാക്കിയുള്ള വ്യവസായങ്ങള്‍ക്കും തിരിച്ചടി ഭനരിട്ടുകൊണ്ടിരിക്കു 
കയാണ്‌. റബ്ബര്‍ കൃഷിയില്‍ ഇന്നുള്ള പ്രതിസന്ധിതന്നെ ഉദാഹരണം. 


കഴിഞ്ഞ കാലഘട്ടങ്ങളില്‍നിന്ന്‌ വൃത്ൃയസ്തമായി ഭകരള ഗവണ്ചെന്റ്‌ വ്യവസായ 
ങ്ങളില്‍ സ്വകാര്യ മുതല്‍മുടക്കിനുഭവണ്ടി ശ്രമിക്കുന്നുണ്ട്‌. അത്തരം ശ്രമങ്ങള്‍ ഫല 
പ്രദദ്ായിട്ടില്ല. ഭകരളത്തിലെ അസംഘടിത മഖലയില്‍ മറ്റു സംസ്ഥാനങ്ങളെ അപേ 
ക്ഷിച്ച്‌ നിലനില്‍ക്കുന്ന ഉയര്‍ന്ന വേതനനിരക്കും അടിസ്ഥാന ഘടകങ്ങളുടെ (ഈര്‍ജും, 
ഗതാഗത സാകര്യങ്ങള്‍) ദാര്‍ലഭ്യവൂമാണ്‌ പ്രധാന കാരണം. ഇവിടത്തെ ഭവതനനി 
രക്കൂമായി പൊരുത്തച്ചെടൊന്‍ കഴിയുന്ന വന്‍കിട വ്യവസായികള്‍ക്ക്‌ ഉഠര്‍ജുദാര്‍ല 
ഭയവും അസംസ്കൃത വസ്തുക്കളുടെ അഭാവവൂമാണ്‌ പ്രധാന പ്രശ്നമെങ്കില്‍ ഇട 
ത്തരക്കാര്‍ക്ക്‌ വേതനനിരക്കാണ്‌ പ്രശ്നം. ം 

തൊഴിലില്ലായ്മയും വര്‍ധിച്ചുവരികയാണ്‌. തൊഴിലില്ലാത്തവരുടെ എണ്ണത്തില്‍ 
വരുന്ന വര്‍ധന മാത്രമല്ല പ്രശ്‌നം. സമൂഹത്തിന്റെ നിലനില്‍പിന്‌ ആവശ്യമായ നിര 
വധി സാഭങ്കേതികത്തൊഴിലുകള്‍ക്ക്‌ (ആശാരി, കൊല്ലന്‍, തച്ചന്‍, എലക്ട്രീഷ്യന്‍, 
പ്ലംബര്‍, ഇടത്തരം ടെക്‌ നീഷ്യന്‍മാര്‍) ആളുകളില്ലെന്നതാണ്‌ വസ്തുത. 'മാന്യ' സ്വഭാ 
വമുണ്ടെന്നു കരുതുന്ന കമ്പ്യൂട്ടര്‍ ടെക്‌നീഷ്യന്‍ ടി.വി. ടെക്നീഷ്യന്‍, മുതലായവയ്ക്ക്‌” 
പോകുന്നതില്‍ ജനങ്ങള്‍ക്ക്‌ താല്‍പര്യമുണ്ട്‌. ജനങ്ങളുടെ ഒനോഭാവവും തൊഴില്‍ 
തെരഞ്ഞെടുക്കുന്ന രീതിയും തൊഴിലില്ലായ്മയുടെ ഘടനയില്‍ പങ്കുവഹിക്കുന്നു. 
സ്ത്രീകളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയും ഗാരവദേറിയതാണ്‌. സെക്രട്ടറി, 
സെയില്‍സ്‌ ഒഗള്‍, ബ്യയൂട്ടീഷള്‍, റിസപ്ഷനിസ്റ്റ്‌, മാധ്യമങ്ങളില്‍ അവതാരക മൂത 
. ലായ തൊഴില്‍ ഭഖലകളിലാണ്‌ സ്ത്രീകള്‍ക്കുള്ള പൂതിയ തൊഴില്‍ സാധ്യതകള്‍. 
അധ്യാപികമാര്‍, ആഷീസ്‌ ജീവനക്കാര്‍, നഴ്‌സുമാര്‍ എന്നിവരില്‍ വലിയൊരു പങ്ക്‌ 
സ്ത്രീക ളുണ്ട്‌. സ്‌ത്രീ എഞ്ചിനീയര്‍മാര്‍ ഡെസ്‌ക്‌ വര്‍ക്‌ ചെയ്യുന്നതിലും 
ഡോക്ടര്‍മാര്‍ ഗൈനക്കോളജി മുതലായ വിഷയങ്ങളില്‍ കേന്ദ്രീകരിക്കുന്നതിലു 
ഓണ്‌ ഇ ഷോള്‍ താല്‍പര്യം കാണിക്കുന്നത്‌. ഇവയൊഴികെ മറ്റൂ.ടെക്‌നിക്കല്‍ മേഖ 
ലകളില്‍ ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്‌. കായികാധ്വാനമുള്ള ഉല്‍പാ 
ദനത്തൊഴിലുകളില്‍ താല്‍പര്യം കുറഞ്ഞുവരുന്നു. തൊഴിലുകളുടെ സാമൂഹ്യഘ 
 ടനുയും തൊഴിലില്ലായ്മയും തദ്മിലുള്ള ബന്ധം പഠിക്കേണ്ടതാണ്‌. 


കമ്പോളവല്‍ക്കരണം അതിന്റെ മൂര്‍ധനൃത്തിലെത്തിയിരിക്കുകയാണ്‌. ഏറെ 
കൊട്ടിഘോഷിക്കച്െട്ട ഉദാരവല്‍ക്കരണം കേരളത്തിന്റെ സമ്പദ്ഘടനയെ ഒമെച്ചഷെ 
ടുത്തുന്നതിന്‌ സഹായിച്ചിട്ടില്ല. ഇലക്‌ട്രാണിക്‌ ഉല്‍പന്നങ്ങളും ഇരൂചക്ര- നാല്‍ചക്ര 
വാഹനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും റെഡിടെയ്ഡ്‌ തുണിത്തരങ്ങളും കുഷിഖാനീ! 
യങ്ങളൂടടങ്ങുന്ന വിപുലമായ കമ്പോളം സൃഷ്ടിക്കുക മാത്രമാണ്‌ ചെയ്തത്‌. 
ഓഡിഭയാ വീഡിയോ കാസറ്റുകളും ഇന്ത്യന്‍ പോഷ്‌” സംഗീതവും ഇന്‍സ്റ്റന്റ്‌ 
ക്രിക്കറ്റൂം' എം.ടി.വി.യുടടങ്ങുന്ന സാംസ്്‌കാരികാക്രമണം ഇതിനൂപൂറമെയും. ഉദാ 


കേരളത്തിന്റെ വികമ്പര പരിപ്രേക്ഷ്യം -ചരച്ചയ്‌കുുള്ള കുറിച്‌ ടട ൦) 


രവല്‍ക്കരണം' സൃഷ്ടിക്കുന്ന (വിവിധ കോടദേഴ്‌സ്യല്‍ ബാങ്കുകളുടെ വായ്പാഠപദ്ധ 
തികളുടെ അകമ്പടിയോടെയുള്ള) കൃത്രിമമായ സമൃദ്ധി” മറ്റൊരു സോഷു കുടിള 
യാണ്‌. അതിനോടൊചം ഈ 'സമൃദ്ധി'യില്‍ പെടാന്‍ കഴിയാതെ പഠര്‍ശ്വവല്‍ക്കരി 
കുക്്ടുന്ന ജനവിഭാഗവും ഇന്നൂ കേരളത്തില്‍ വര്‍ധിച്ചു വരികയാണ്‌. പട്ടികജാ 
തി-വര്‍ഗ വിഭാഗങ്ങള്‍, കടല്‍ത്തീര നിവാസികള്‍, മറ്റു ദൂര്‍ബല വിഭാഗങ്ങള്‍ എന്നി 
൮൪ ഇതില്‍പെടും. ഈ സമൃദ്ധിയുടെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ 
ആഘാതം മുഴുവന്‍ ഏല്‍ക്കേണ്ടിവരുന്നത്‌ ഈ വിഭാഗങ്ങള്‍ക്കാണ്‌. 


കടമ്പാളവല്‍ക്കരണഭത്തോടൊഷ്ം പാരിസ്ഥിതികാഘാതവും അതിന്റെ മൂര്‍ധന്യ 
ത്തിലെത്തിയിരിക്കുന്നു. നല്ലൊരു വിഭാഗം ഭകേരളീയരറുടെ ജ്വീവിതാധാരവും വരു 
മാനമാര്‍ഗവുമായിരുന്ന സമുദ്ര സമ്പത്ത്‌ നശിച്ചുകൊണ്ടിരിക്കുകയാണ്‌ യന്ത്രബോ 
ട്ടുകള്‍ മാത്രല്ല, ഉദാരവല്‍ക്കരണത്തിന്റെ ഭാഗമായി അനദുവദിക്ക്കെട്ട വിദേശദഭ്രോ 
ളറുകളും ഈ നശീകരണത്തില്‍ പങ്കുവഹിക്കുന്നു. വനനശീകരണത്തിനെതിരെ ശക്ത 
മായ ജനുപ്രതിദരോധവും നിയമനിര്‍മാണവും നടന്നുവെങ്കിലും വനങ്ങള്‍ വെട്ടി വെളു 
ഷിക്കക്കെട്ടുവരുന്നു. മേല്‍ദണ്ണ്‌ ഒലിച്ചുപോകുന്നത്‌ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ ബാധി 
ച്ചിരിക്കുകയാണ്‌. പ്രമുഖജലവൈദ്യുത പദ്ധതികളുടെ റിസര്‍ദവോയറുകളെ ഒണ്ണൊ 
ലിഷു ബാധിച്ചിരിക്കുന്നു. നിലം നികത്തല്‍, കുന്നു നികത്തല്‍ മുതലായവ മൂലം 
കാര്‍ഷിക പ്രദേശങ്ങള്‍ തകരുന്നു. നഗരങ്ങള്‍ പരിസര മലിനീകരണത്തിന്റെ കേന്ദ്ര 
ങ്ങളാണ്‌. കൂട്ടനാട്‌ പോലുള്ള വിഭവകെന്ദ്രങ്ങളും പാരിസ്ഥിതികാഘാതം മൂലം നാശ 

ത്തിന്റെ വക്കിലാണ്‌. 


ഈര്‍ജു പ്രതിസന്ധി ഇന്നും തുടരുകയാണ്‌. എങ്കിലും വന്‍കിട ജുലവൈദ്റ്ൂത 
പദ്ധതികളെയും ആണവനിലയത്തെയും സംബന്ധിച്ച വൈദ്യുതിബോര്‍ഡ്‌ സ്വീക 
രിച്ചുപോന്ന അന്ധവിശ്വാസപരമായ നിലപാട്‌* മാറ്റാന്‍ അവര്‍ തയ്യാറാകുന്നുവെന്നു 
കാണൂന്നത്‌ ആശാവഹമാണ്‌. കായംകുളം, (്രഫ്മപുരം, കോഴിഭക്കാട്‌ മുത്രലായ 
നിലയങ്ങള്‍ പണിയാനുള്ള ശ്രമം ഇതിനെ സൂചികിക്കുന്നു. എങ്കിലും കേരളത്തിന്റെ 
സവിശേഷ ഭൂപ്രകൃതിക്കനുസരിച്ച്‌ മിനിദൈക്രോ പദ്ധതികളുടെ പ്രാധാന്യം ഇനിയും 
ഭവണ്ടത്ര അംഗീകരിക്കകെട്ടിട്ടില്ല. കനത്ത ദേശീയ നഷ്ടം വരുത്തിവെച്ച ജൂബിലി” 
പദ്ധതികള്‍ തീര്‍ക്കുന്നതിന്‌ ഫലപ്രദമായ നടപടികളില്ല. പ്രേഷണനഷ്ടം പരിഹരി 
ക്കാനുള്ള നടപടികള്‍ തൂടങ്ങിയെങ്കിലും അപര്യാപ്തമണ്‌. ഒരു പരിധിവരെയെ 
ങ്കിലൂം ഈര്‍ജുകഷി പരിഹരിക്കാന്‍ കഴിയുന്നത്‌ കടം വാങ്ങിയാണ്‌. അതേ സായം 
ഉപഭഭോഗാവശ്യങ്ങള്‍ക്കൂദവണ്ടിയൂുള്ള വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വര്‍ധി 
ച്ചുകൊണ്ടിരിക്കുകയാണ്‌. ഇതിനെ നിയന്ത്രിക്കുന്നതിനും വ്ൃവസായങ്ങളുള്‍ച്ചെടെ 
ഉല്‍പാദനാവശ്യങ്ങള്‍ക്ക്‌ ഉഠര്‍ജും ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഈര്‍ജനയം രൂപ 
കെടുത്താന്‍ ഗവണ്ചെന്റിനൂ കഴിഞ്ഞിട്ടില്ല. 


വിദ്യാദ്യാസരംഗത്തും നയപരമായ വൈകല്യങ്ങള്‍ നിലനില്‍ക്കുന്നു. വിദ്യാഭ്യാ. 


കേരമത്മിമ്റി വിക്ര പരിപ്രേക്ഷ്യം -ചരിച്ചയ്‌്റുള്ള കറിഷ്‌ 


സത്തിന്റെ ഇന്നത്തെ ഘടന കായികാധ്വാനത്തില്‍ (പലഭച്ാഴും മാനസികാധ്വാന 
ത്തിന്റെ പോലും) താല്‍പര്യമില്ലാത്ത, തെഴില്‍ രംഗത്തു ഫലപ്രദമായ സംഭാവന 
കള്‍ നല്‍കാന്‍ദവണ്ട വിഇഞാനവും കഴിവുകളുമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടി 
ക്കുകയാണ്‌. അത സമയം ഒധ്യവര്‍ഗ തൊഴിലാളികളില്‍ മാത്രം (ഇലക്ട്രോണിക്സ്‌ 
കമ്പ്യൂട്ടര്‍, മാനേജ്‌മെന്റ്‌) കേന്ദ്രീകരിക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും 
പ്രൊഫഷണല്‍ വിദ്യാഭ്യാസത്തിനൂമാണ്‌ ഈന്നല്‍ നല്‍കുന്നത്‌. പഠന ദേഖലകള്‍ 
തീരുമാനിക്കുന്നതും കോഴ്‌സുകള്‍ അനുവദിക്കുന്നതും ഏതെങ്കിലും വിധത്തിലുള്ള 
മാനവികദശേഷി ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടല്ല. നമമുടെ സംസ്ഥാനത്ത്‌ ഒരു വിദ്യാ 
ഭ്യാസ മാനേജ്മെന്റ്‌ വികസിച്ചു വന്നിട്ടില്ല. ഒരു പൊതുവിദ്യാദ്യാസ നയത്തിന്റെ 
അഭാവവും പൊതുവില്‍ ഈ രംഗത്തുള്ള നിലവാരമില്ലായ്മയും ആസൂത്രണമില്ലാ 
യ്യും മാനവികശേഷി ആസൂത്രണത്തിന്‌ തടസ്സങ്ങള്‍ സൃഷ്ടിക്കുന്നു. 
ആദരാഗ്യരംഗത്തും നയവൈകല്യങ്ങള്‍ പ്രകടമാണ്‌. ജനകീയ തലത്തില്‍ വിപൂ 
ലമായ ആഭരാഗ്യസംവിധാനം പേരിനുണ്ടെങ്കിലും അവയെ ശക്തിച്ചെടുത്താനുള്ള 
നീക്കങ്ങളില്ല. സാംക്രഠിക രോഗങ്ങള്‍ വീണ്ടും വളര്‍ന്നുവരുന്നതിനെ തടയാനും മാര്‍ഗ 
അളില്ല. അതേസമയം നമ്മൂടെ ധനമൂലധനത്തിന്റെ വലിയ ഭാഗം ഭീമന്‍ സൂചര്‍സ്പെ 
ഷ്യാലിറ്റി ഹോസ്പിറ്റലൂകളിലേക്ക്‌ ഒഴുകുകയാണ്‌. സൂഷര്‍ സ്പെഷ്യാലിറ്റി ആസ്പ 
ത്രികളാണ്‌ ആരരാഗ്യ രംഗത്തെ വികസനതന്ത്രമെന്നുവരെ പ്രചരിചിക്കഷചെടുന്നു. 
ജനങ്ങളില്‍ വലിയഭാഗം മാറാരോഗങ്ങളും പോഷകാഹാരക്കുറവും കൊണ്ട്‌ പീഡി 
ഷിക്കകെടുമ്പോള്‍ 'സുഖചികിത്സാ' സാകര്യങ്ങളാണ്‌ പ്രധാനമായും വര്‍ധിച്ചുവരു 


മ 


ന്നത. 


അറുപതുകളുടെ അവസാനം വരെ നിലനിന്ന ജനാധിപത്യവല്‍ക്കരണുത്തി 
ന്റെയും സാദൂഹ്യനീതിയുടെയും ആദര്‍ശങ്ങള്‍ക്കു വിരുദ്ധമാണ്‌ ഇന്നത്തെ പൊതു 
സമീപനമെന്ന്‌ ഇതില്‍ നിന്ന്‌ പ്രകടമാകുന്നു. സമൂഹഭിന്നതകളെ ഇല്ലാതാക്കുന്ന 
സമീപനങ്ങള്‍ക്കു പകരം സമൂഹഭിന്നതകളെ സൃഷ്ടിക്കുകയും ദൃഡ്ദീകരിക്കുകയും ' 
ചെയ്യൂന്ന നിലപാടുകള്‍ക്കാണ്‌ ആധിപത്യം ലഭിച്ചിരിക്കുന്നത്‌. സാമ്പത്തികത്ത 
കര്‍ച്ചയും പാരിസ്ഥിതിക നാശവും സാധാരണജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാ 
ഴ്ത്തൂമ്പോള്‍ ജീവിത ഗുണനിലവാരത്തിന്റെയും ഉപഭഭാഗാധിഷ്ഠിതമായ ജീവിത 
ത്തിന്റെയും അടിസ്ഥാനത്തില്‍ പ്രബലമായ വിഭാഗം സമൂഹത്തില്‍ ആധിപത്യം 
നേടിയിരിക്കുകയാണ്‌. വികസനചര്‍ച്ചുകളില്‍ അഭിപ്രായ രൂപികരണം നടത്തുന്നതും 
ഈ പ്രബല വിഭാഗമാണ്‌. 


ചുരുക്കത്തില്‍, പരിഷത്ത്‌ ചദൂണ്ടിക്കാണിച്ചുപാന്ന പ്രശ്നങ്ങള്‍ പരിഹരിക്കഖെ 
ട്ടിട്ടില്ലെന്നു മാത്രല്ല , പുതിയ പ്രശ്നങ്ങള്‍ ഉറഞ്ഞു കൂടുകയും ചെയ്തിരിക്കുന്നു. 
പ്രിഷത്ത്‌ തൂടങ്ങിവെച്ച വികസനചര്‍ച്ചു മറ്റൊരു തലത്തിലെത്തിക്കേണ്ട ബായ്യത 
യാണ്‌ ഇന്നുളളത്‌. അത്തരം. ഒരു ചര്‍ച്ചയ്ക്കുള്ള സൂചനകളാണ്‌ താഴെ നല്‍കു 


കി 


൬ത. 


കേരകത്തി്റെ വികമ്പന പരിദപ്രകല്യം -ചരീച്ചയ്‌കാററള്ള കുറിഷ്‌ 


പ്രശ്നങ്ങള്‍ക്കൂളള കാരണങ്ങളും പരിഹാരമാര്‍ഗങ്ങളും 


ഇത്തരം പ്രശ്നങ്ങള്‍ക്കു കാരണം കണ്ടെത്താന്‍ നിരവധി ശ്രമങ്ങള്‍ നടന്നിട്ടുണ്ട്‌. 
ഒരൂ അഖിലേന്ത്യാ ഭരണ സംവിധാനത്തിന്‍ കീഴില്‍ കെന്ദ്ര ഭരണനയങ്ങള്‍ക്കു വിദധ 
യമായി പ്രവര്‍ത്തിഭക്കണ്ടി വരൂഭമ്പാള്‍ ഇത്തരം കുഴചങ്ങള്‍ അനിവാര്യമാണെന്നു 
ചിലര്‍ കരുതുന്നു. ഭരണകൂടത്തിന്റെ ധനികവര്‍ഗങ്ങള്‍ക്കനുകൂലമായ നയങ്ങളുടെ 
ഫലമാണിത്‌. മറ്റൂ ചിലര്‍ മാറിമാറി വരുന്ന മുന്നണി ഭരണങ്ങളും മുന്നണികളുടെ 
സ്വജുനപാതവും ദീര്‍ഘദൃഷ്ടിയില്ലായ്മയും കാരണഠായി ചദൂണ്ടിക്കാണിക്കുന്നു. വേറെ 
ചിലര്‍ തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റിലേക്കാണ്‌ വിരല്‍ ചദൂണ്ടുന്നത്‌. ഫലപ്രദ 
മായി നടചിലാക്കച്കെട്ട ഭൂപരിഷ്‌കാരങ്ങള്‍ പോലും അന്തിമമായി ഛഫലപ്രാപ്തിയി 
ലെത്തിയില്ലെന്നും ആധുനിക വികസനത്തിന്റെ അടിത്തറയായ കാര്‍ഷിക പരിഷ്കാ 
രങ്ങള്‍ കേരളത്തിലൂണ്ടായില്ലെന്നും ചദണ്ടിക്കാണിക്കക്കെടുന്നു. 

മറ്ലദൊരു കാഴ്ചഷാടും പ്രധാനമാണ്‌. അന്‍പതറുകളിലും അറുപതുകളിലും 
വളര്‍ന്നു വന്ന തൊഴിലാളി സമരങ്ങള്‍ തൊഴിലാളികളുടെ വേതനനിരക്കും സൂര 
ക്ഷിതത്വവും ഉറഷുവരുത്തിയെങ്കിലും വ്ൃയവസായവല്‍ക്കരണത്തിന്‌ ആവശ്യമായ 
സാങ്കേതിക വിദ്യകളുടെ വളര്‍ച്ചയെ തടഞ്ഞുവെന്ന്‌ ചദൂണ്ടിക്കാണിക്കക്ചെടുന്നു. കേര 
ളത്തിലെ മനുഷ്യശക്തി അധിഷ്ഠിത വ്യവസായങ്ങള്‍ക്ക്‌ അന്താരാഷ്ട്ര തലത്തിലോ 
ഇന്ത്യയ്ക്കകത്തു പോലറദുമോ മത്സരിച്ചു നില്‍ക്കാന്‍ കഴിഞ്ഞില്ല. വ്യവസായ രംഗ 
ത്തുണ്ടായ മാന്ദ്യം പുതിയ തൊഴില്‍ സാധ്യതകളില്ലാതാക്കി. ഇതിന്റെ ഫലദായി 
വളര്‍ന്നുവന്ന തൊഴിലില്ലായ്മ തൊഴില്‍ സുരക്ഷിതത്വം കൊണ്ടുണ്ടാകേണ്ടിയിരുന്ന 
നേട്ടങ്ങളെ ഇല്ലാതാക്കി. ഉയര്‍ന്ന വേതനനിരക്കുണ്ടായിട്ടും ഉല്പാദനരംശത്തു 
പ്രവര്‍ത്തിക്കാനും കായികാധ്വാനമൂളള തൊഴില്‍ ചെയ്യാനുമുള്ള വൈമുഖ്യം 
വളര്‍ന്നു വന്നു. കേരളീയര്‍ക്കു തൊഴിലും വിദേശനാണ്യവും നേടിത്തന്ന കാര്‍ഷി 
കാനുബന്ധ വ്യവസായങ്ങളില്‍ ഉയര്‍ന്ന സാങ്കേതിക്‌ വിദൃയകളുപയോഗിച്ച്‌ ഒറ്റു പ്ല 
രാഷ്ട്രങ്ങളും സംസ്ഥാനങ്ങളും മുന്നോട്ടു നീങ്ങി. അടുത്ത കാലത്ത്‌ സാങ്കേതിക 
വല്‍ക്കരണത്തിന്‌ അനുകൂലമായ നിലപാട്‌ ഗവണ്ടെണ്ട്‌ എടുത്തെങ്കിലും വ്യവസാ 
യികള്‍ കേരളത്തിലേക്കു വരാന്‍ ടടിക്കുകയാണ്‌. തൊഴില്‍ തര്‍ക്കങ്ങള്‍ വന്‍തോ 
തില്‍ കുറഞ്ഞിട്ടുണ്ടെങ്കിലും തൊഴില്‍ പ്രശ്നങ്ങളുള്ള സംസ്ഥാനം എന്ന ലേബല്‍ 
ഇചോഴും നിലനില്‍ക്കുന്നു. 


മേല്‍ സൂചിപ്പിച്ച വിമര്‍ശനം കേരളത്തില്‍ പ്രബലമായ മധ്യവര്‍ഗ നിലപാടുകളി 
ലൊന്നിനെ പ്രതിഫലികിക്കടൂന്നു. ഉയര്‍ന്ന വേതന നിരക്കിനും തൊഴില്‍ സുരക്ഷിത 
ത്വത്തിനും ഭവണ്ടിയൂളള പോരാട്ടങ്ങള്‍ കേരളത്തിലെ ജനകീയപ്രസ്ഥാനങ്ങളുടെ 
വളര്‍ച്ചയുടെ ഭാഗമാണ്‌. തൊഴില്‍ സ്ഥിരതയെയും വേതനത്തെയും സംബന്ധിച്ച്‌ 
ഒരൂ മാനദണ്ഡവും അംഗീകരിക്കാന്‍ തൊഴിലൂടമകള്‍ കൂൂട്ടാക്കാതിരുന്ന കാലഘ 
ട്ടത്തിലായിരുന്നു ഇതാരംഭിച്ചത്‌. യ(ത്തവല്‍ക്കരണത്തിനെതിരായ പോരാട്ടം ഇതിന്റെ 
ഭാഗമായിരുന്നു. ആദ്യകാലത്തുണ്ടായിരുന്ന സാഭങ്കതിക വിദ്യകള്‍ ഉദപേക്ഷിച്ചുവെ 


ത്ത കേരത്തിന്റെ വികസന പരിദപ്രക്ഷ്യം -ചരിച്ചയാ്യൂള്ള കുറിച്‌ 


ന്നതൂം ശ്രദദ്ധയമാണ്‌. 


ഇത്തരം പ്രശ്‌നങ്ങളെ സംബന്ധിച്ച ഏതൊരു പരിദശാധനയും മുരുലാളിത്ത 
ലാഭതന്ത്രങ്ങളെക്കുറിച്ചുളള ചര്‍ച്ചയെ ഒഴിവാക്കിക്കൊണ്ട്‌ നടത്തുക സാധ്യലല്ല. വേതന 
നിരക്ക്‌ വര്‍ധിക്കുമ്പോള്‍ കുറഞ്ഞ വേതനനിരക്കുളള പ്രഭദശങ്ങളിലേക്കുു ഓരുന്നതും 
തൊഴില്‍ ശക്തിയെ ഒഴിവാക്കിയുള്ള സാങ്കേതികവല്‍ക്കരണം നടക്കുന്നതും ഇതിന്റെ 
ഭാഗമാണ്‌. സാങ്കേതിക വിദ്യകളോടുള്ള തൊഴിലാളി സംഘടനകളുടെ സഠീപനത്തി 
ലുണ്ടായ മാറ്റം വ്യവസായികളെ ആകര്‍ഷിക്കാത്തതും "തൊഴില്‍ പ്രശ്ന" മെന്ന 
പ്രച്രണഖും ഇഭതേ ലാഭതന്ത്രത്തിന്റെ ഭാഗമാണ്‌. തൊഴില്‍ തര്‍ക്കങ്ങള്‍ അതിവേഗം 
കുറഞ്ഞു വരുന്നുവെന്ന്‌ ലഭ്യമായ കണക്കുകളെല്ലാം സൂചിഖിക്കൂന്ന ഒരു സംസ്ഥാ 
നത്തില്‍ മൂതല്‍ മുടക്കാന്‍ വ്യവസായികള്‍ മടിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. 

ഉദാരവല്‍ക്കരണത്തിന്റെ കാലഘട്ടത്തില്‍ വ്യവസായികള്‍ ഭവണ്ടത്ര മൂതല്‍ മുട 
ക്കാതിരിക്കൂന്നത്‌ (ഇരൂമുന്നണികള്‍ ഭരിച്ചിട്ടും ഈ സ്ഥിതിയില്‍ വൃത്യാസമില്ലെ 
ന്നോര്‍ക്കണം) സൂചികിക്കുന്നത്‌ വന്‍കിട സ്യകാര്യവ്യവസായികളുടെ മുതല്‍മുട 
ക്കിനെ ആശ്രയിച്ചുളള വികസനം കേരളത്തില്‍ സാധ്യമള്ലെന്നതാണ്‌. അതുപോലെ 
എഞ്ചിനീയറിങ്‌ അധിഷ്ഠിതമായ മേഖലകളില്‍ കേന്ദ്രഗവണ്ടെണ്ടിന്റെ നിഭക്ഷപ 
മാകാം. കേരളത്തിന്റെ വികസനത്തിനാവശ്യമായ നിഭക്ഷപം പ്രധാനമായും ആഭ്യ 
നത്തരമായി തന്നെ സമാഹരിഭക്കേണ്ടി വരും. അതായത്‌, ഇന്ന്‌ പ്രവാസികളും ഇന്ത്യ 
യുടെ പല ഭാഗങ്ങളില്‍ തൊഴില്‍ ചെയ്യുന്നവരുമായ ഒലയാളികളുള്‍കെടെ ലഭ്യ 
മഓയ വിഭവങ്ങളെല്ലാം സമാഹരിക്കാനുള്ള തീവ്രശ്രമം നടത്തേണ്ടി വരും. 


ഇത്തരം വിഭവസമാഹരണം ഏതെല്ലാം വിധത്തിലാകാം? നിരവധി നിര്‍ഭദശങ്ങള്‍ 
മുന്നോട്ടു വയ്ക്കകെട്ടിട്ടുണ്ട്‌. ബാങ്ക്‌ നിക്ഷേപങ്ങളായും ഇറക്കുമതി തീരുവയായും 
മറ്റു വിധങ്ങളിലൂം കേരളത്തിനു പൂറത്തേക്കൊഴുകുന്ന നിക്ഷേപം കേരള 
ത്തില്‍ത്തന്നെ സമാഹരിക്കുകയും വികസനത്തിനുപഭയാഗിക്കുകയറും ചെയ്യുക 
യാണ്‌ ഒരു നിര്‍ദദ്ൃശം. മലയാളികളോട്‌ ഭകേരളത്തിലെ സാധ്യതകളുപയോഗിച്ച്‌' 
ഇവിടെ തന്നെ വ്യവസായം തുടങ്ങാന്‍ പ്രേരിഷിക്കുകയാണ്‌ ഒരു വഴി. അതേസമയം, 
ചെറുകിട മൂലധന രൂപീകരണത്തിനാണ്‌ കേരളത്തില്‍ പ്രാധാന്യം. ഇവ ഇഭഷോള്‍ 
പ്ല രൂപങ്ങളിലാണ്‌ സമാഹരിക്കച്കെട്ടുവരറുന്നത്‌. ഉല്‍പാദനസഹകരണസംഘങ്ങള്‍, 
കൂടുംബകേന്ദ്രീകൃതമായ ഗ്രൂഷുകള്‍, ഭൂസ്ത്റുകള്‍. ഇവയില്‍ ബീഡി വ്യവസായത്തില്‍ 
മാത്രമാണ്‌ ഉല്‍പാദനസഹകരണസംഘങ്ങള്‍ ഫലപ്രദമായി പ്രവര്‍ത്തിച്ചു വരുന്നത്‌. 
ബീഡി കേരളത്തിന്റെ തനതായ തൊഴില്‍ ശക്തിയില്‍ കേന്ദ്രീകൃതമായ വ്യവസായ 
മാണ്‌. അതിദനോടൊഷം കാര്യക്ഷമമായ മാനേജ്മെന്റ്‌ സംവിധാനം വളര്‍ന്നു വന്ന 
തുമാണ്‌ ബീഡിയുടെ വിജയത്തിനു കാരണം. കശുവണ്ടി, കയര്‍, നെയ്ത്ത്‌ മൂത 
ലായ മേഖലകളിലെ ഉല്പാദന സഹകരണസംഘങ്ങള്‍ ശക്തമായ ഒത്സരമുള്ളതും 
സാങ്കേതിക വൈദഗ്ഡധ്യമാവശ്യമുള്ളതുമായ മേഖലകളില്‍ പ്രവര്‍ത്തിച്ചു വരുന്നവ 
യാണ്‌. വിദഗ്ധതൊഴിലാളികജും കാര്യമായ മാടനേജ്മെന്റ്‌ സംവിധാനവാൂില്ല 


മകേരളത്തിമ്റെ വികസന പരിടപ്രകഷ്യം -ചരച്ചയ്‌കാറുള്ള കുറുറിഷ്‌ 


4 


ത്തതും മാര്‍കുറ്റിംഗിന്റെ അപര്യാപ്തതയും ഈ സംഘങ്ങളെ തളര്‍ത്തുന്നു. 


കുടുംബഭകന്ദ്രീകൃതമായ (്രൂഖുകളും ഭ്ൂസ്ത്റുകളും ഉപഭോഗ മേഖലയെ മാത്ര ” 
മാണ്‌ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്‌. എങ്കിലും അവയില്‍ ചിലത്‌ - സ്റ്റെബി 
ലൈസററദുകള്‍, പമ്പുകള്‍, ഇലക്‌ട്രാണിക്‌ ഉപകരണങ്ങള്‍, മോട്ടോര്‍ സ്പെയര്‍ 
പാര്‍ട്ട്സ്‌ മുതലായവ പുതിയ വ്യവസായദേഖലയായി വളര്‍ന്നുവരികയാണ്‌. ലൈറ്റ്മെ 
ഷിന്‍ ടൂള്‍സ്‌, ഇലക്‌ട്രാണിക്‌ ഉപകരണങ്ങള്‍ മോട്ടാര്‍ സ്പെയര്‍പാര്‍ട്‌സ്‌ മുതലാ 
യവയുടെ നിര്‍ഥാണ സാധ്യതകള്‍ പരിഷത്ത്‌ മുമ്പു തന്നെ ചമദൂണ്ടിക്കാണിച്ചിട്ടുളള 
താണ്‌. 

ഉല്പാദന മേഖല കേരളത്തില്‍ വികസിക്കണമെങ്കിൽ കേരളത്തില്‍ വിദഗ്ധമായ 
തൊഴില്‍ശക്തിയുടെ വികാസം അനിവാര്യമാണ്‌. ചെറുകിട മൂലധനത്തെ ആധാര 
മാക്കിയുളള വ്യവസായങ്ങള്‍ക്ക്‌ ഉയര്‍ന്ന വേതന നിരക്കുമായി പൊരുത്തച്ചെടണ 
മെങ്കില്‍ വിദഗ്ധതൊഴില്‍ ശക്തിയുടെ വളര്‍ച്ച കൂടാതെ കഴിയില്ല. ഭകരളത്തിലെ 
ഉയര്‍ന്ന ജീവിത നിലവാരവും വിപുലമായ വിദ്യാഭ്യാസ- ആരോഗ്യസംവിധാനങ്ങളും 
തൊഴില്‍ ശക്തി വികസനത്തെ സഹായിക്കുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാ 
നത്തെ പൂന:സംഘടിചിച്ച്‌ കായികവും മാനസികവുമായ അധ്വാനത്തിന്‌ തയ്യാറാ 
കുന്നവരും സൃഷ്ടിപരവുമായ കഴിവുകളുള്ളവരും പുതിയ വെല്ലുവിളികള്‍ ഏറ്റെ 
ടുക്കാന്‍ തയ്യാരൂള്ളവരുമായ പുതിയ മനുഷ്യശക്തി വളര്‍ന്നുവരണം. ഈ മനുഷ്യ 
ശക്തി ധ്യവര്‍ഗതൊഴിലൂകളില്‍ മാത്രമല്ല, എല്ലാതരത്തിലുള്ള ഉല്പാദന മേഖലക 
ളിലും വിന്യസിക്കചെടണം. ഈ മഓാനവികശക്തിയുടെ ഏറ്റവും പ്രധാനക്കെട്ട ഭാഗം 
ഇന്നും അദൃശ്യരായ, തൊഴില്‍ ശക്തിയില്‍ വരാതെ അടുക്കളയില്‍ ജീവിതമൊടു 
ഭക്കണ്ടിവരുന്ന സ്ത്രീകളാണ്‌. സ്ത്രീ വിമോചനം പുതിയ മാനവിക ശക്തിയുടെ 
ഉദയത്തിന്റെ അനിവാരൃഘടകമാണ്‌. ഇഷോള്‍ത്തന്നെ കേരളീയര്‍ക്കൂളള ആയൂര്‍ . 
ദൈര്‍ഘ്യത്തെ കാര്യക്ഷമമായി ഉപദയാഗിക്കുന്ന വിധത്തില്‍ രോഗാതുരത, സാംക്ര 
ദികരോഗങ്ങള്‍, പാരിസ്ഥിതിക ഘടകങ്ങളും തൊഴില്‍ സാഹചര്യങ്ങളും കൊണ്ടു 
സൃഷ്ടിക്കക്ചെടുന്ന രോഗങ്ങള്‍ മുതലായവ തുടച്ചു മാറ്റാനുളള ശ്രമം നടക്കണം. 


മാനവികദശേഷി ആസൂത്രണത്തിനോടൊച്ം നടഭക്കണ്ടതാണ്‌ വിഭവാസൂത്രണം. 
സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തില്‍ ഭകേരളത്തിലെ വിഭവങ്ങളെ സമഗ്രമായി പഠിക്കാനു 
ളള ശ്രമങ്ങള്‍ നടന്നിട്ടില്ല. വിഭവഭൂപടനിര്‍മ്മാണം ഇത്തരത്തിനുളള ശ്രമത്തിനുള്ള 
(്രഭദ്ധയമായ തൂടക്കമാണ്‌. ജനകിയാസൂത്രണത്തിന്റെ ഭാഗമായി സ്വന്തം നാട്ടിലു 
ളള തൊഴിലുകള്‍ കണ്ടെത്തി വികസിഭിക്കാനമുളള ശ്രമങ്ങള്‍ക്ക്‌ തുടക്കഠിട്ടിട്ടുണ്ട്‌. 
കൊളോണിയലിസത്തിന്റെയും പിന്നീട്‌ മുതലാളിത്ത ആധിപതൃത്തിന്റെയും ഫല 
മായി നമുക്ക്‌ നഷ്ടച്കെട്ടു പോകുന്ന നാട്ടറിവുകള്‍ നിരവധിയുണ്ട്‌. ഇവയെല്ലാം 
കണ്ടെത്തി സാധ്യമായവയെ പോഷിചിക്കാനുളള തീവ്രമായ (്രമവും ആവശ്യമാണ്‌. 

ഇവയുടെയെല്ലാം ഫലമായി ഒരൂ പൂതിയ തൊഴില്‍ സംസ്‌കാരം വളര്‍ന്നു വഭര 


ണ്ടതുണ്ട്‌. നാട്ടില്‍ ലഭ്യാായ വിദവങ്ങളെ കണ്ടെത്തി അവയെ ആധാരമാക്കിയുള്ള 
- കേരളത്മിമ്റെ വികമ്പന പരിമ്പ്രേകല്യം -ചരിച്ചയകായള്ള കുുറിഷ്‌ 


ഉല്പാദനരൂപങ്ങള്‍ വികസിചിക്കുക, പൂതിയ മേഖലകളുടെ വികാസം ഒരു വെല്ലു 
വിളിയായി സ്വീകരിച്ച്‌ തൊഴില്‍ ചിട്ടകള്‍ രൂപച്ചെടുത്തുകയും ഉയര്‍ന്ന വേതനനി 
രക്കും ജീവിതഗുണദേന്മയുടെ വളര്‍ച്ചയ്ക്കുമൊചം നാടിന്റെ വികാസവും അടി 
സ്ഥാന പ്രദാണദായംഗീകരിച്ചു കൊണ്ടുളള തൊഴില്‍ സംസ്‌കാരവുമാണ്‌ ഇന്നാ 
വശ്യം. 


ഇത്തരം തൊഴില്‍ സംസ്‌കാരം വളര്‍ന്നു വഭരണ്ട മേഖലകളെക്കൂറിച്ചും വ്യക്ത 
മായ ധാരണകളാവശ്യമാണ്‌. ഭക്ഷ്യവിളകളുടെ രംഗത്തുള്ള മാറ്റം ഈ ദഖലയില്‍ 
ഇന്നും നിലനില്‍ക്കുന്ന സാധ്യതകളെ സൂചികിക്കുന്നു. കേരളത്തിന്റെ ഭൂഠിശാസ്ത്ര 
പ്രവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളെ ആധാരമാക്കി ശാസ്ത്രീയമായ രീതി 
യിലുള്ള കൃഷിയുടെ വികാസം ഇന്നും സാധ്യമാണ്‌; അതുപോലെ കാര്‍ഷികാനു 
ബന്ധമേഖലകളുടെ വ്യാപനവും. മാനവശേഷിയുടെ വികാസവും വിന്യാസവും 
കൂടാതെ ജൈവസാങ്കേതിക വിദ്യ ഉള്‍പ്പെടെയുളള പൂതിയ സാങ്കേതിക വിദ്യകള്‍ 
നാടിന്‌ അനുയോജ്യമായ വിധത്തില്‍ എങ്ങനെ ഉപദയാഗിക്കാമെന്ന അഭന്വഷണവും 
അത്യാവശ്യമാണ്‌. 

നാടിനാവശ്യമുളള കൈത്തൊഴിലുകളുടെ വികാസം മറ്റൊരു മേഖലയാണ്‌. 
ഇന്നും ഇലക്ട്രീഷ്യന്‍, മെക്കാനിക്ക്‌, കൊല്ലന്‍, ആശാരി, പ്പ്‌ബര്‍, തച്ചന്‍ മുതലായ 
നിരവധി ഭമെഖലകളില്‍ വിദഗ്ധ തൊഴില്‍ ശക്തിയെ ആവശ്യമുണ്ട്‌. ഇവരില്‍ പല 
രൂടെ തൊഴില്‍ മേഖലകളും വ്ൃവസായങ്ങളായി വികസിച്ചു വരാവുന്നതുമാണ്‌. 
മധ്യ വര്‍ഗ തൊഴിലുകള്‍ക്ക്‌ പ്രാധാന്യം ഇല്ലെന്ന്‌ ഇതിന്‌ അര്‍ത്ഥമില്ല. പക്ഷെ, ഇല 
ക്്രോണ്ടിക്‌സ്‌, കമ്പയടമട്ടര്‍, ഇന്‍ഫോര്‍മേഷന്‍ ടെക്ടനാളജി, മാസ്‌ കഷ്യൂണിക്കേഷന്‍ 
മുതലായവയെ ആധാരമാക്കി മാത്രം സമൂഹവികാഠസം സാധ്യജല്ല. അതുകൊണ്ട്‌ 
വ്യാവസായികോല്പാദനവുമായി ബന്ധപ്പെട്ട മേല്‍പറഞ്ഞ ഖലകളുടെ വികാ 
സവും അവയ്ക്കാവശ്യമായ വിദഗ്ധ മനുഷ്യ ശക്തിയുടെ സൃഷ്ടിയും പ്രധാനമാണ്‌. 


ഉല്പാദനദേഖലയുടെ പുനരുത്ഥാനത്തിന്‌ അടിസ്ഥാനഘടകങ്ങളുടെ വികാസം 
അത്യാവശ്യമാണ്‌. ഈര്‍ജുകക്മിയുള്ള നാടായ കേരളത്തില്‍ ഉല്പാദനാവശ്യങ്ങള്‍ക്ക്‌ 
“ വേണ്ട ഈര്‍ഭജോല്പാദനം വികസിലിക്കേണ്ടതാണ്‌. ആണവനിലയം മുതലായ വന്‍ 
പദ്ധതികളെ ആശ്രയിച്ചുളള വികാസം ഭിവാസ്വപ്നമാണെന്ന്‌ ഇതിനകം തെളിഞ്ഞു 
കഴിഞ്ഞു. ലഭ്യമായ ഈര്‍ജ ഭസ്രാതസ്സുകളുടെ സന്തുലിതവും സമഗ്രവുമായ ഉപ 
ഭയാഗം, ഈര്‍ജും സംഭരിക്കാനും സംരക്ഷിക്കാനുമുളള നടപടികള്‍, ഉര്‍ജുത്തിന്റെ 
ഗാര്‍ഹികോപഭഭോഗം വെട്ടിക്കുറയ്ക്കാനമുളള നടപടികള്‍ തുടങ്ങിയവയുള്‍ക്്ടെ 
യുള്ള ശാസ്ത്രീയമായ ഈര്‍ജുനയം അത്യാവശ്യമാണ്‌. പുറമെ നിന്ന്‌ വ്യവസായ 
സംരംഭങ്ങളെ ആകര്‍ഷിക്കാന്‍ മാത്രമല്ല, ഈ ഈര്‍ജുനയം നമ്മുടെ നാട്ടിലെ ഉല്പാ 
ദനസംരംഭങ്ങള്‍ വികസികിക്കാന്‍ കൂടിയാണ്‌. 


കേരളത്തിന്റെ സമ്പത്തിനെ സംരക്ഷിക്കാനുള്ള നടപടികളും പ്രധാനമാണ്‌. കേര 
ത്തിന്റെ ജീവിതോപാധികളായിരുന്ന വനങ്ങള്‍, നദികള്‍, കായല്‍, കടല്‍ മുതലാ 
കേരളത്തിന്റെ വികമ്പനാ പരിട്പ്രകല്യം -ചരീച്ചയ്‌കാുക്ള്‍ ക്ുറിഷ്‌ 


ല്‍ 


൫ 


ചം) 


൫ 


യവയെ തകര്‍ക്കുന്ന വികസനനയം ജനവിരുദ്ധമാണ്‌. ഇവയുടെ സംരക്ഷണം ഒല 
യാളികളുടെ ജീവസന്ധാരഞണത്തിനും വികസനത്തിനും ആവശ്യമാണെന്ന വസ്തുത 
സഹ്യാദ്രി വനങ്ങളെയും കൂട്ടനാടന്‍ കായല്‍ പ്രദേശങ്ങളെയും സമൂുദ്രത്തെയും 
ചുറ്റിയുള്ള വിവാദങ്ങളില്‍ നിന്നു വ്യക്തമാണ്‌. സ്ഥലജല മാഭനജ്മെന്റിലൂം വിനി 
ഭയാശത്തിലും പുതിയ സങ്കല്‍പനങ്ങളും സമീപനങ്ങളും ആവശ്യമാണ്‌ പ്രകൃതി വിദ 
വങ്ങളുടെ അനിയന്ത്രിതമായ നാശം താറുമാറാക്കിയ ഒരൂ സംസ്ഥാനത്തിന്‌ ഇനി 
നിലനില്‍ക്കണമെങ്കില്‍ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ശക്തമായ നടപടികളിലദൂ 
ടെയല്ലാതെ സാധ്യ്യാല്ല. 


ഇതിനോടൊഷം പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ട്‌. സ്വാതത്ത്യയാനന്തര കേര 
ത്തില്‍ നമ്മുടെ സമ്പദ്‌ വ്യവസ്ഥയെ താങ്ങി നിര്‍ത്തുന്നതില്‍ ഗവണ്ടെണ്ടിന്‌ പ്രധാ 
നമായ പങ്കുണ്ട്‌. പൊതുമേഖലയുടെ വ്യാപനം, സജജുന്യ വിദ്യാഭ്യാസം, കാര്‍ഷിക 
ദേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കൂമുളള സബ്‌സിഡികള്‍, ദസേവനദമഖലയുടെ 
വികാസം, തൊഴിലില്ലായ്മാവേതനം, ക്ഷേമനിധികള്‍ തുടങ്ങി ഒട്ടനവധി മാര്‍ഗങ്ങ 
ളിലൂടെ ഗവണ്ടെണ്ട്‌ ഇടപെടലിലമൂടെയുണ്ടായ കൃത്രിമമായ സുരക്ഷിതത്വമാണ്‌ 
നമ്മൂടെ ഉല്പാദനദസവന മേഖലകളുടെ പ്രതിസന്ധിക്കു കാരണമെന്നും കരുതൂ 
ന്നവരുണ്ട്‌. പൂര്‍ണമായ ഗവണ്ടെണ്ട്‌ നിയന്ത്രണം തന്നെയാണ്‌ പോംവഴി എന്നു 
വാദിക്കുന്നവരുമുണ്ട്‌. 

കേരളത്തില്‍ ഇന്നു വളര്‍ന്നു വരുന്ന ധനകാര്യ പ്രതിസന്ധി ഗാരവദേറിയ പ്രശ്‌ന 
ങ്ങള്‍ മുന്നോട്ടു വയ്ക്കുന്നു. കേരള ഗവണചെണ്ട്‌ നിരവധി വര്‍ഷങ്ങളായി കഷി 
ബഡ്ജറ്റുകളാണ്‌ അവതരിഷിക്കുന്നത്‌. വമ്പിച്ച ചെലവുകള്‍ക്ക്‌ സമാനമായി റെവന്റ്റു 
ഇനത്തിലും മറ്റുമുളള വരവൂണ്ടാകാറില്ല. വന്‍തോതില്‍ കടം വാങ്ങിയാണ്‌” ഗവ 
ണ്ടെണ്ട്‌ ചെലവിനാവശ്യമായ പണം സംഭരിക്കുന്നത്‌. റെവന്യു പിരിവു കര്‍ശനമാ 
ക്കിയാല്‍ വ്യാപാരി വ്യവസായികള്‍, കോണ്‍ട്രാക്ടര്‍മാര്‍ മൂതലായ വിഭാഗങ്ങളില്‍ 
നിന്ന്‌ കടുത്ത ചെറുത്തുനില്‍പുടുണ്ടാകുന്നു. ഈ സാഹചര്യങ്ങളില്‍ വിവിധ മേഖ 
ലകളിലൂള്ള ഗവണ്ടെണ്ട്‌ വിഹിതം കൂട്ടാന്‍ സാധ്യമല്ല എന്ന നില വളര്‍ന്നു വരിക 
യാണ്‌. സ്വകാര്യവല്‍ക്കരണത്തിനനുകൂലമായ വാദം ശക്തിച്ചെടുന്നത്‌ ഈ സ്ഥിതി 
ശഗതികളുടെ പശ്ചാത്തലത്തിലാണ്‌. വിദ്യാഭ്യാസം, ആദരാഗ്യം, വൃവസായം, ഈര്‍ജും 
തുടങ്ങിയ പ്രധാന മേഖലകളിലെല്ലാം സ്വകാര്യവല്‍ക്കരണത്തിനനുകൂലമായ ലോബി 
കള്‍ ഇന്നു പ്രവര്‍ത്തിക്കുന്നുണ്ട്‌. 

സ്വകാര്യഭമഖലയുടെ നിലനില്പിനെ ഇന്നത്തെ സാഹചര്യങ്ങളില്‍ ഒഴിവാക്കാന്‍ 
സാധ്യമല്ല. കേരളത്തില്‍ നിന്നുളള ആഭ്യന്തര നിഭക്ഷപങ്ങളുടെ വളര്‍ച്ചയിലും സ്വകാ 
ര്യമൂലധനത്തിന്‌ ഒരു പ്രധാന പങ്കുണ്ടാകും. കൃഷി മുതല്‍ വിദ്യാഭ്യാസം, ആരോഗ്യം 
വരെയുള്ള ഭമഖലകളിലെല്ലാം ഇതു ബാധകമാണ്‌. പക്ഷെ, വിവിധ മേഖലകളുടെ 
വികാസങ്ങള്‍ നിര്‍ണയിക്കേണ്ടത്‌ ജനപ്രതിനിധികളെന്ന നിലയില്‍ ധവണഞ്ടെണ്ട്‌ തന്നെ 
യാണ്‌. ഒൂലധനനിക്ഷേപത്തിന്റെ ഘടന , മാനേജ്മെന്റ്‌, സാങ്കേതികവിദ്യകള്‍, 


ക കേരളത്തിത്റ്‌ വികസ പരിപ്രേകല്യം -ചരിച്ചയ്‌ുള്ള കുദിഷ്‌ 


തൊഴില്‍ സാഹചര്യങ്ങള്‍, വേതനനിരക്ക്‌, ഉല്പന്നത്തിന്റെ നിലവാരം തുടങ്ങിയവ 
യിലെല്ലാം ഗവണ്ടെണ്ടിന്റെ മേല്‍ഭനാട്ടമുണ്ടാകണം. സ്വകാര്യവ്യക്തികള്‍, ഭ്ൂസ്ല്ൂകള്‍, 
സഹകരണസംഘങ്ങള്‍ തുടങ്ങിയവയ്ക്കു വ്യവസായങ്ങളാരംഭിക്കാം. ചെറുകിട 
സമ്പാദ്യം വ്യാപകമാക്കി വന്‍തോതിലുള്ള വിഭവസമാഹരണത്തിനു വഴിയൊരുക്ക 
ണം. ഇതുവഴി പൊതുമൂതല്‍മൂടക്കിനു - സേവനതുറകടിലായാലുും ഉത്പാദന മഖ 
ലകളിലായാലും - ഗണ്യമായ തുക സ്വകാര്യമേഖലക്കു പൂറമേ കണ്ടെത്താന്‍ കഴി 
യും. വ്ൃയവസായസംരംഭങ്ങള്‍ കേരളത്തിന്റെ സന്തുലിതവും സമഗ്രവുമായ വികസ 
നത്തിനുതകറുന്നതാണെന്നും, ജനങ്ങളുടെയോ പ്രകൃതിവിഭവങ്ങളുടെദയാ നില 
നില്പിന്‌ എതിരാവില്ലെന്നും ഉറഷുവരുത്തേണ്ടത്‌ ഗവഞ്ടെണ്ടാണ്‌. 


പക്ഷ, ഗവണ്ടെണ്ട്‌ എന്നാല്‍ ബ്യൂറോക്രാറ്റിക്‌ നിയന്ത്രണ മല്ലു, 
'ലൈസന്‍സ്‌- പെര്‍മിറ്റ്‌ രാജ്‌” അല്ല, സെക്രട്ടറിരയറ്റിലെ ഉദ്യോഗസ്ഥന്മാരല്ല, അന്തി 
മതീരുമാനടെടുക്കുക. ഗവണ്ടെണ്ട്‌ ജനങ്ങളോട്‌ ഉത്തരവാദിത്വമുളള ജനങ്ങള്‍ തെര 
ഞ്ഞടുാക്കുന്ന ഒരു സംവിധാനമാണ്‌. അതുകൊണ്ടു തന്നെ ഗവണ്ടെണ്ടിന്റെ 
ഭമല്‍നോട്ടം എന്നതു ജനാധിപത്യപരമായ മോണിട്ടറിംശാകണം, പക്ഷെ, ഇത്‌ 
ജന്നത്തെ ശവണ്ടെണ്ട്‌ സംവിധാനത്തിനു കീഴില്‍ സാധ്യമല്ല. കേരളത്തിലെ വിഭവ 
ങ്ങളുടെയും മാനവികശക്തിയറുടെയും സമഗ്രമായ വികാസത്തെ മുന്‍നിര്‍ത്തി വിക 
സനപരിടദ്പ്രേക്ഷ്യത്തിന്‌ രൂപം നല്‍കുന്ന പ്രക്രിയ മുകള്‍ത്തട്ടില്‍ നിന്നല്ല, താഴേത 
ട്ടില്‍ നിന്നാണ്‌ ആരംഭിക്കേണ്ടത്‌. പ്രാദേശിക തലത്തില്‍ എല്ലാ ജനങ്ങളും സഭമ്മളി 
ക്കുന്ന ഗ്രാമസഭകളില്‍ നിന്ന്‌ തൂടങ്ങി കേരളത്തിലെ ജനങ്ങള്‍ മുഴുവന്‍ പങ്കെടു 
ക്കുന്ന ബൃഹത്തായ ജനാധിപത പ്രക്രിയയാണ്‌ നമ്മുടെ ഭാവി വികസന രദൂപ 


ങ്ങള്‍ തീരുമാനിക്കേണ്ടത്‌. വ്യക്തികളുടെയും ഗ്രൂഖുകളൂടെയും സംരംഭങ്ങള്‍ ഈ 


പ്രക്രിയയ്ക്ക്‌ വിഭധയമാകണം. 


ഇദചഷേഭള്‍ നടന്നുവരുന്ന ജനകീയാസൂത്രണപ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇവി 
ടെയാണ്‌. പരിമിതികളേറെയുണ്ടെങ്കിലും, ഓദരാ പ്രദേശത്തിലെയും ജനങ്ങളെ അവ 
രൂടെയും വിഭവങ്ങളുടെയും മാനവിക സമ്പത്തിന്റെയും സാധ്യതകളെയും കുറി 
ച്ചാരായാന്‍ ആദ്യമായി ഭപ്രരിഷിക്കുന്നത്‌ ജനകീയാസൂത്രണ പ്രസ്ഥാനമാണ്‌. സ്വന്തം 
ഭാഗഭധയങ്ങളെ രൂപടച്ചെടുത്താനുള്ള കരുത്ത്‌ അവര്‍ നേടിക്കഴിഞ്ഞു എന്നു നമുക്കു 
അഭിപ്രായമില്ല. താഴെത്തട്ടില്‍ അധികാരവും ഉത്തരവാദിത്വവും ഏറ്റെടുത്തു നട 
ത്തേണ്ടവര്‍ കാണിക്കുന്ന വിമുഖതയും പ്രശ്നമാണ്‌. പക്ഷെ, ജനകീയാസൂത്രണ 
പ്രസ്ഥാനം കൂടൂതല്‍ ശക്തമായി തുടരുകയാണെങ്കില്‍ ഏറെ താമസിയാതെ ജനാ 
ധിപത്യപ്രമായ നയരമൂപികരണ രീതി അവര്‍ സ്വാംശീകരിക്കുമെന്നതില്‍ സംശയ 
മില്ല. 

ജനകീയാസൂത്രണപ്രസ്ഥാനത്തിനെതിരെ ഇന്നുയരുന്ന വിമര്‍ശനങ്ങള്‍, ഇതു 
പരാജയക്െട്ടുവെന്ന മൂറവിളികള്‍, ഇത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ സൂചനയാണ്‌. 
രണ്ടു തരത്തിലുള്ള ശത്രുക്കളാണ്‌ ഇന്ന്‌ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിനുള 


കേരത്തിന്റെ വികസ്റാ പരിപ്രേക്ഷ്യം -ചരിച്ചയ്‌കുള്ള കുുറിഷ്‌ ₹ 


ക്ട 


ചി 


ി 


നി 


ഉത്‌. ഒന്ന്‌, സംസ്ഥാന ഗവണ്ടെണ്ടില്‍ 'നിക്ഷിപ്ത'മായ അധികാരങ്ങള്‍ താഴെ തട്ടു 
കളിലേക്കു കൈമാറാന്‍ വിമുഖതയുളള, വ്യക്തമായ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള 
ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാര്‍ട്ടികളുമാണ്‌. രണ്ടാമത്‌, ജനകീയാസൂത്രണത്തിലമൂടെ 
വളര്‍ന്നുവരുന്ന രൂപങ്ങളെ അമ്പരപ്പോടെ കാണുകയും അതിന്‌ തുരങ്കം വയ്ക്കാന്‍ 
ശ്രമിക്കുകയും ചെയ്യുന്ന കദമ്പാളശക്തികളാണ്‌. ഇതിലാദ്യത്തെ വിഭാഗത്തിന്റെ 
എതിര്‍ഷ്‌ ഗവണ്ടെണ്ടില്‍ വരേണ്ടുന്ന ഘടനാപരമായ മാറ്റങ്ങള്‍ അനിവാര്യമാക്കി 
തീര്‍ക്കുന്നു. അധികാര വികേന്ദ്രീകരണം പൂര്‍ണ അര്‍ത്ഥത്തില്‍ വളര്‍ന്നു വരണെ 
അകില്‍, സംസ്ഥാനശവണ്ടെണ്ടില്‍ നിക്ഷിപ്തമായ അധികാരങ്ങള്‍ പൂര്‍ണമായി പഞ്ചാ 
യത്തുകള്‍ക്ക്‌ കൈമാറണം. ഈ അധികാര കൈമാറ്റം യാഥാര്‍ത്ഥ്യമാകണമെങ്കില്‍ 
ഇന്നത്തെ സെക്രട്ടറിയറ്റിന്റെയും സംസ്ഥാനഗവണ്ടെണ്ട്‌ ഓഫീസുകളുടെയും ആധി 
പത്യം വെട്ടിച്ചുരൂക്കച്ചെടുകയും അധികാരനിര്‍വഹണം ജില്ലാ- ബ്ലോക്ക്‌ -പഞ്ചായത്ത്‌ 
തലങ്ങളില്‍ പൂര്‍ണമായി നടക്കുകയും വേണം. ഉദദ്യോഗസ്ഥന്മാര്‍ (ഐ എ എസ്സു 
കാര്‍ ഉള്‍പ്പെടെ) ജനാധിപത്യ സംവിധാനങ്ങള്‍ക്ക്‌ വിധേയരായി പ്രവര്‍ത്തിക്കുകയും 
വേണം. സമഗ്രമായ ഭരണ പരിഷ്കാരങ്ങളാണ്‌ ഇത്‌ സൂചിചിക്കുന്നത്‌. 


* ര്ടാമത്തെ എതിര്‍ക്‌ കൂടുതല്‍ ഗാരവമൂളളതാണ്‌. ജനാധിപത്യശക്തികളും 
കദമ്ധാജ ശക്തികളും തമ്മിലുള്ള പോരാട്ടമാണ്‌ ഇതു സൂചിഷിക്കുന്നത്‌. ജനകീയ 
പരിദ്പ്രേക്ഷൃത്തിനും ജനകീയമായ നിര്‍വഹണ രൂപങ്ങള്‍ക്കും വേണ്ടി പോരാടു 
ഭമ്പാള്‍ കമ്പോളശക്തികള്‍ എഖഷോഴും പ്രധാന്യം നല്‍കുന്നത്‌ കഭമ്പാളത്തിന്റെ 
ാന്ത്രികശക്തിയിലാണ്‌. കമ്പോളത്തിന്റെ അനിയന്ത്രിതമായ വികാസത്തിനു വേണ്ടി 
നിലകൊള്ളുന്ന ആഗോളവല്‍ക്കരണത്തിന്റെ ശക്തികള്‍ ഫലപ്രദമായ മുദ്രാവാക്യവും 
കണ്ടുപിടിച്ചിരിക്കുന്നു- 'ആഗേളദായി ചിന്തിക്കുക, പ്രാദശികമായി പ്രവര്‍ത്തിക്കുക” 
. കേരളത്തിന്റെ വികസനതന്ത്രത്തിന്റെ ഭാഗമായി വളര്‍ത്തിക്കൊണ്ടുവരുന്ന വിദവ 
ങ്ങളേയും മാനവിക ശക്തിയേയും 'പ്രാഭദശിക'മായി കയ്യടക്കാന്‍ കടമ്പാളശക്തി 
കള്‍ ശ്രമിക്കുമെന്ന കാര്യത്തില്‍ സംശയമില്ല. അതിനുവേണ്ടിയുള്ള ഏജന്റുമാരും, 
ഇടത്തട്ടുകാരും, കരാരുകാരും ഇഷോള്‍ത്തന്നെ രംഗത്തുണ്ട്‌. 

കേരളത്തിന്റെ വികസനപരിഭ്പ്രക്ഷ്യം നിര്‍ണയിക്കചെടൂന്നത്‌ ഈ പാരാട്ടത്തി 
ലമൂടെയാകും. ആദഗാള കഭമ്പാള ശക്തികള്‍ക്ക്‌ ഇന്ത്യയുടെ സമ്പദ്‌ ഘടനയില്‍ ആധി 
പ്ത്യം ലഭിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തില്‍ ഈ പോരാട്ടം എളുഷമാകയിള്ല. 
കഭമ്പാള ശക്തികളുടെ വിജയം നമ്മുടെ സമൂഹത്തിലെ ധനിക ന്യൂനപക്ഷത്തിന്റെ 
വിജയമാണെന്നതില്‍ സംശയമില്ല. ഈ വിജയത്തിന്റെ ഇരകള്‍ ഭൂരിപക്ഷം വരുന്ന 
ദരിദ്രരും ദുര്‍ബലരുമായ ജനവിഭാഗമായിരിക്കും. 

കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ എന്നും ദരിദ്ര ഭൂരിപക്ഷത്തിന്റെ ഒവമാണ്‌ 
നിലകൊണ്ടിട്ടുള്ളത്‌. അവരുടെ വളര്‍ച്ചയ്ക്ക്‌ സാധ്യദാവൂന്ന വികസന പരിഭ്പ്രക്ഷ്യ 
ത്തിനൂ വണ്ടിയാണ്‌ പരിഷത്ത്‌ ശ്രമിക്കുന്നത്‌. കദമ്പാളശക്തികളൂടെ ആധിപത്യത്തെ 
പ്രതിഭരോാധിക്കാനുള്ള ഏകമാര്‍ഗം ദ്ിപൂലകായ ജനാധിപത്യവല്‍ക്കരണവും ജനനി 


കേരകത്മിമ്റെ വികമ്പന ചരിടപ്രക്ഷ്യം -ചരിച്ചയിു്ുള്ള കുറിഷ്‌ 


യന്ത്രണത്തിലൂള്ള വികസന രൂപങ്ങളുമാണെന്ന്‌ പരിഷത്ത്‌ കരുതുന്നു. കേരള 
ത്തിന്റെ വികസനത്തിന്റെ അടിത്തറ ജനാധിപത്യ ശക്തികളുടെ വികാസം തന്നെ 
യാണ്‌. വികസനത്തിനാവശ്യമായ അറിവും സാഭങ്കതികവിദ്യകളും സ്വാംശീകരിക്കൂ 
കയും ഓദരാ ഭമഖലകളിലൂം ഈ അറിവിനെ ഉപയാഗക്ക്ടുത്തി വികസന തന്ത്ര 
ങ്ങള്‍ ദെനയുന്ന സര്‍ഗാത്മകമായ ജനശക്തിയുമാണ്‌ നമുക്കാവശ്യം. സര്‍ഗാത്മക 
ജനശക്തിയുടെ വികാസത്തിന്‌ താഴെത്തട്ടില്‍ പ്രാദശികതലത്തിലുള്ള കഴിവുക 
ളേയും അധ്വാനദശഷിയേയും വന്‍തോതില്‍ വികസിചിഭക്കണ്ടതുണ്ട്‌. സര്‍ഗാത്മക 
മായ പ്രവര്‍ത്തനങ്ങളുടെയും പുതിയ പരീക്ഷണങ്ങളുടെയും വേദിയായി ജനകീ 
_യവികസന പ്രവര്‍ത്തനങ്ങള്‍ നടഭക്കണ്ടതുണ്ട്‌. 


ആസൂത്രണ പ്രക്രിയയുടെയും വികസനനിര്‍വഹണത്തിന്റേയും ജനാധിപത്യ 
വല്‍ക്കരണം എന്ന ആശയത്തെ മുന്‍നിര്‍ത്തി ഓരോ മേഖലയെ സംബന്ധിച്ചും 
വിപൂലമായ ചര്‍ച്ചകള്‍ ജനകീയതലത്തില്‍ നടക്കണം. ഈ ചര്‍ച്ചകളുടെയും പഠന 
ങ്ങളുടെയും അടിസ്ഥാനത്തില്‍ രൂപട്കെട്ടുവരുന്ന പുതിയ വികസന പരിഭപ്രക്ഷ്യ 
ത്തിന്റെ അടിസ്ഥാനത്തില്‍ കടമ്പോളശക്തികളുടേയും മറ്റു ജനവിരുദ്ധ .രൂപങ്ങ 
ളൂടെയും ആധിപത്യൃത്തിനെതിരായ പ്രതിദഭരാധം ശക്തിട്ചെട്ടുവരണം. ന 


1 








പ്രസ്ഥാധനം, വിതരണം: കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌, കൊച്ചി-24 
(൫3൧ 0850 [£ പ്ധനട ൦8 1/8 3.51 [5/൭൫ 


ദ്രനല്ഭ ന്ട൦ [ഠമ്വിധഠല- 001 6൨. 721020 


കരം ഷി 


ളി 


(വക കി, 11% 


